Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol . LVII 
വാല്യം 57 ) 


7th February 2012 
2012 ഫെബ്രുവരി 7 
18th Magha 1933 
1933 മാഘം 18 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6 


നമ്പർ 


PART III 
Fire Force Department 


ലേല / ടെർ പരസ്യം 


നമ്പർ സി - 3799 / 2011. 

2012 ജനുവരി 6. 
- കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പിന് 
ഉപയോഗയോഗ്യമല്ലാത്തതും കാസർഗോഡ്, മട്ടന്നൂർ ഫയർ 
ആന്റ് റെസ്ക് സ്റ്റേഷനുകളിൽ യഥാക്രമം സൂക്ഷിച്ചിട്ടുള്ളതു 
മായ താഴെകാണിക്കുന്നവാഹനങ്ങൾഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവ സ്ഥ യിലും താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ 
കാസർഗോഡ്, മട്ടന്നൂർ നിലയങ്ങളിൽ വച്ച് ലേലം/ ടെർ വഴി 
വിൽപ്പന നടത്തുന്നതാണ്. 
കമ 

വാഹനത്തിന്റെ തരം, നിരതദ്രവ്യം 
നമ്പർ രജിസ്റ്റർ നമ്പർ, മോഡൽ 

ക്രാഷ് ടെർ 

കെ . എൽ . 01 എ . 5946, 
ടാറ്റ 1989 മോഡൽ 

2 ,000 
ആംബുലൻസ് 

കെ .എൽ.01. 1849, 
മഹീന്ദ്ര ആന്റ്മഹീന്ദ്ര, 1989 മോഡൽ 2,000 

ലേലത്തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 2 - 3- 2012 , 
11 മണി, ക്രമനമ്പർ 2 - ന് 1- 3 - 2012, 11 മണി. 

ലേലസ്ഥലം ക്രമനമ്പർ 1- ന് ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ, കാസർഗോഡ്, ക്രമ നമ്പർ 2 - ന് ഫയർ ആന്റ് 
റെസ്ക് സ്റ്റേഷൻ, മട്ടന്നൂർ. 


1. പരസ്യമായ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ മേൽ കാണിച്ച തീയതികളിൽ ലേലസ്ഥലത്ത് 
ഹാജരായി ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് 

നിരതദ്രവ്യം അടച്ച് ടോക്കൺ വാങ്ങേതാണ്. 
2. മേൽ കാണിച്ച് വാഹ നങ്ങ ൾ ടെർ വഴി വാങ്ങാൻ 
ആഗ്രഹിക്കു ന്ന വരുടെ സീൽ ചെയ്ത ടെ റു കൾ 
“ ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക 
സർവ്വീസസ്, മീഞ്ചന്ത, കോഴിക്കോട്- 18 എന്ന മേൽ 
വിലാസത്തിൽ ടി വാഹനങ്ങളുടെ ലേലത്തീയതിയുടെ 
ര് പ്രവർത്തി ദിവസം മുമ്പ് ഉച്ചയ്ക്ക് 3 മണിക്കകം 
ടി ഓഫീസിൽ ഓരോ വാഹനത്തിന്റെയും പ്രത്യേ 
ക മായി സീൽ ചെയ്ത് കവറിൽ ലഭിച്ചി രി ക്കേ താ 
ണ് . വെള്ളക്കട ലാ സിൽ തയ്യാ റാ ക്കിയ ടെ റി നോ 
ടൊപ്പം നിർദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം ( രാ 
യിരം രൂപ മാത്രം) “ ഡിവിഷ ണൽ ഓഫീസർ, 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, കോഴി ക്കോ 
ട് - 18 എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡാഫ്റ്റ് 
( കാ " ചെയ്യാത്ത ത് ) അടക്കം ചെയ്യേ താ 
ണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്ത ടെ റു 
കൾ യാതൊരു കാര ണ വ ശാലും പരി ഗ ണി 
ക്കുന്നതല്ല. ടെറുകൾ അടങ്ങിയ കവറിന് മുകളിൽ 
ഏത് വാഹ ന ത്തിന് വേി യാണോ ടെർ സമർപ്പി 
ക്കുന്നത് ( വാഹനത്തിന്റെ നമ്പർ) പ്രസ്തുത വാഹനം 
ലേലം കൊള്ളു ന്ന തി നുള്ള ടെർ എന്നും ടെർ 


നിബന്ധനകൾ 


KERALA GAZETTE 


[PART III 


3 . 


സമർപ്പിക്കുന്ന ആളുടെ പേരും വ്യക്ത മായി കവ 

സ്ഥിര പ്പെടുത്തുന്ന ആളിന്റെ ഒഴികെ യു ള്ള വ രുടെ 
റിന് മുകളിൽ എഴുതി യി രി ക്കണം. നിശ്ചിത സമ 

നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടു 
യ ത്തി നു ശേഷം ലഭിക്കുന്ന ടെ റു കൾ യാതൊരു 

ക്കുന്നതാണ്. 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . ടെ റു കൾ 

4. ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ടെർ 
സമർപ്പിച്ചവർ തങ്ങളുടെ ടെറുകൾ സ്വീകരിക്കുന്നപക്ഷം 

സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ 
പണം അടയ്ക്കേതിലേക്കായി ലേല സമയത്ത് ഹാജ 

ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാ 
രായിരിക്കേതാണ്. ടെറുകൾ നൽകിയവർക്കും ലേല 

രിലേക്ക് മുതൽക്കൂട്ടുന്നതും വാഹനം പുനർലേലം 
ത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ അവർ വിം 

ചെയ്യു ന്ന തു മാ യി രി ക്കും . പുനർ ലേലത്തിൽ 
നിരതദ്രവ്യം അടയ്ക്കേതില്ല . 

എന്തെങ്കിലും നഷ്ടം സംഭ വി ച്ചാൽ ആയത് 
പരസ്യമായ ലേലം വിളി അവസാനിച്ചാൽ ടെറുകൾ 

മു ൻ ലേല ക്കാ ര നിൽ നിന്നും റവന്യൂ റിക്ക 
തുറക്കുന്നതും ലേലത്തിലോ ടെറിലോ ഏതിലാണോ 

വറി ചട്ട ങ്ങ ൾ പകാരം ഈടാ ക്കു ന്ന താ ണ് . 
കൂടു തൽതുക വിളിച്ചിരിക്കുന്നത് രേഖപ്പെടുത്തിയിരി എന്നാൽ പുനർ ലേല ത്തിൽ കൂടു തൽ തുക 
ക്കുന്നത്, ആ തുക വിളിച്ച് രേഖപ്പെടുത്തിയ വ്യക്തി 

ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അവകാശവും 
ക്ക്, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് കമാന്റ് ജന 

ആദ്യ ലേലക്കാരന് ഉായിരിക്കുന്നതുമല്ല . 
റൽ അവർകളുടെ സ്ഥിരീകരണത്തിന് വിധേയമായി, 
ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത 

ലേല ത്തിൽ പങ്കെ ടു ക്കുന്നവരും ടെർ സമർപ്പിക്കു 
വ്യക്തി ലേലം/ ടെർ കൊ തുകയുടെ പകുതി ( നിരത 

ന്നവരും മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ അതേപടി 
ദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾതന്നെ ലേല സ്ഥലത്തുവച്ച് 

പാലിക്കേ താ ണ്.താൽപ്പര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ 
ഒടു ക്കേതു മാ ണ് . ലേലം സ്ഥിര പ്പെടുത്തിക്കൊള്ള 

വാഹനങ്ങൾ കാസർഗോഡ്, മട്ടന്നൂർ ഫയർ ആന്റ് 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് കമാ ന്റ് ജന 

റെസ്ക് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഓഫീസറുടെ 
റൽ അവർകളുടെഉത്ത രവ് ലഭിച്ചാൽ പ്രസ് ത 

അനുമതിയോടെ പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് 
വ്യക്തിയെ അറിയിക്കുന്നതും, പ്രസ്തുത വ്യക്തി 15 

സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 
ദി വ സ ത്തി നകം ലേല ത്തു ക യുടെ ബാക്കിയും 

- യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെർ 
മുഴു വ ൻ ലേല ത്തു കയ് ക്കു മു ള്ള നിയ മാ നു സത 

നട പടി കൾ മാറ്റിവയ്ക്കു ന്ന തിനും റദ്ദ് ചെയ്യു ന്ന 
വിൽപ്പന ( വാറ്റ്) നികുതിയും ഒടുക്കി സ്വന്തം 

തിനും ടെറു കൾ അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ 
ചെലവിലും ഉത്ത ര വാ ദിത്വ ത്തിലും വാഹനം ന 

ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസർക്ക് പൂർണ്ണ അധികാരം 
ീക്കം ചെയ്യേതു മാ ണ് . നിശ്ചിത ദി വ സ ത്തി ന 

ഉായിരിക്കുന്നതുമാണ്. 
കം വാഹനം നീക്കംചെയ്തില്ലെങ്കിൽ ആയതിന് സംഭ 
വി ക്കുന്ന യാതൊരു കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ 
ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പോ സർക്കാരോ - ഫയർ ആന്റ്റെസ്ക് സർവ്വീസസ്, 
ഉത്ത ര വാ ദി യാ യി രി ക്കു ന്ന ത ല്ല . ലേലം/ ടെർ ഡിവിഷണൽ ആഫീസ്, 

( ഒപ്പ്) 
മീഞ്ചന്ത, കോഴിക്കോട്. 

ഡിവിഷണൽ ആഫീസർ. 


